Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. mal. MMID 
KL / TV (N ) /12 /2009 - 2011 


OVERNME 


GLOS 


MOD 


no 


KERALA 


ENT OF KE 


797 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


24th March 2009 

2009 2002 24 
3rd Chaithra 1931 
1931 062100 3 


beijo 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


KONNI DIVISION 


TENDER / AUCTION NOTICE 


No. K . N . C1 -752/2009. 

3rd March 2009. 
The materials collected by thinning teak plantations in Naduvathumoozhy Range of Konni Forest Division and 
stacked at dumping site shown in the schedule hereto attached will be sold in Tender / Auction by the undersigned or by 
any other officer authorized for the purpose , on the date and time shown below . The sale condition published by the 
Chief Conservator of Forests, Thiruvananthapuram vide Notification No. Pro . (5 )- 2613 / 2008 dated 12 -6 -2008 in the Kerala 
Government Gazette No. 26 dated 24 -6 -2008 and other sale conditions prevalent in the Forest Department are applicable to 
this Tender / Auction sale . This Gazette notification is available in the website of Forest Department 
www.keralaforest.org . & www.keralaforest. gov. in . Any further notification to the sale conditions that may be ordered by 
the Government after the publication of this sale notification will also be applicable to the sale. If the notified date of 
Tender/Auction declared as a holiday the sale will be conducted on the next working day and if the sale is not possible 
on the notification date due to other reasons, the same will be conducted on the alternate date shown below at the same 
place and time without further notification . The indenting bidders should satisfy themselves about the quality and quantity 
of the materials put up for sale before the commencement of the auction and any complaints whatsoever will not be 
entertained after the sale proceedings are over. In case , any Government Department requires any of the metarials, 
the quantity remaining after their selection only will be auctioned . The quantity that may become ready for sale after 
the publication of this notification will also be included in this sale . The Tender/Auction will commence at time noted 
below in the dumping site and will continue till the sale of materials lotted for the day is over. 

Tender form can be had from the office of the undersigned till 1 p . m . on the day before the auction date on 
payment of Rs. 100 + VAT . The last date and time of receipt of tender is at 9 a . m . on the auction date . 

Gaz .No. 12/2009 /DTP (Forest ). 


144 


KERALA GAZETTE 


[ PART III 


SCHEDULE 


SI. 


Teak Poles (Nos.) 


Name of 
Plantation 


Teak 
timber 
( M ) 


Dumping 

Site 


IB 


IC 


ID 


IIC 


ID 


III 


IV 


Teak JW 
Billet timber 
( MT) ( M3) 


V 


8 .208 


Allumkal 


.. .. 209 


.. 138 


.. 


69 


7 


. 


. 


70. 896 Naduvathumoozhy 


1 No bid lots in auction 

dated 24 - 9- 2008 
1941 TP, Pananthode 
(Final felling ) 
1944 TP, Parakulam 

( Final felling) 
2 1941 TP, Pananthode 

( Final felling ) 
3 1944 TP, Parakulam 

- ( Final felling) 
4 1973 TP, Kokkathode Bit I 

( Thinning ) 
5 1979 TP, Karippanthode 

( Thinning) 


- . 


.. 210 


.. 


215 


. 


30 


14.000 


Njanaval 


0.750 


. 


9 


.. 


34 


.. 110 


189 


66 


.. 


.. 


Allumkal 


3 


. 


40 


.. 110 


.. 260 


290 


120 


.. 


.. 


Allumkal 


Earnest Money Deposit - Rs. 20 , 000 for Teak and Rs. 10 ,000 for other species. 


Date and time of auction — 25 -4 -2009, 10 a . m . onwards. 


Alternate date = 28 - 4- 2009 . 


Further details can be had from this office or Range Office, Naduvathumoozhy during working hours. 


കോന്നി ഡിവിഷനിൽ നടുവത്തുമൂഴി റെയിഞ്ചിൽ താഴെ പട്ടികയിൽ പറയുന്ന തേക്ക് തോട്ടങ്ങൾ അന്തിമവെട്ട്/ ഇടവെട്ടു 
നടത്തി ഡമ്പിംഗ് സൈറ്റുകളിൽ അട്ടിശേഖരം ചെയ്തിട്ടുള്ളതും പട്ടികയിൽ വിവരിക്കുന്നതുമായ ഉല്പന്നങ്ങൾ താഴെ പറയുന്ന 
തീയതിയിലും സ്ഥലത്തും സമയത്തും കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ടെണ്ടർ/ ലേലം വഴി വിൽക്കുന്നതാണ്. 24- 6- 2008 - ലെ 26 -ാം നമ്പർ കേരള സർക്കാർ ഗസററിൽ 
തിരുവനന്തപുരം ചീഫ് വനം കൺസർവേറ്റർ തീയതി 12 - 6 - 2008 പാ . ( 5) - 2613 /2008 എന്ന നമ്പരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
ടെണ്ടർ/ ലേല വ്യവസ്ഥകളും വനം വകുപ്പിൽ ലേല സംബന്ധമായി നിലവിലുള്ള ഇതര വ്യവസ്ഥകളും പ്രകാരമായിരിക്കും 
ടെണ്ടർ / ലേലം നട ത്ത പ്പെ ടു ന്ന ത് . ഈ ഗസറ്റ് വിജ്ഞാ പനം വനം വകു പ്പിന്റെ വെബ് സൈറ്റ് 
www.keralaforest.org. & www.keralaforest.gov.in . പ്രകാരം ലഭ്യമാണ്. താഴെ കാണിച്ചിട്ടുള്ള ലേല തീയതി പൊതു ഒഴിവു 
ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസവും മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നിശ്ചിത ദിവസവും ലേലം 
നടക്കാതെ വരികയോ നടത്താതിരിക്കുകയോ ചെയ്താൽ പകരം കൊടുത്തിട്ടുള്ള തീയതിയിൽ മറ്റൊരു വിജ്ഞാപനം കൂടാതെ 
ടെണ്ടർ / ലേലം നിശ്ചിത സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. ടെണ്ടർ/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന 
വർക്ക് ഉല്പന്നങ്ങൾ ടെണ്ടർ/ ലേല തീയതിക്ക്മുൻപായി പരിശോധിച്ച് നൽപ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെടാവുന്നതാണ്. പ്രസ്തുത 
തീയതിക്കു ശേഷം തൽസംബന്ധമായ പരാതികൾ പരിഗണിക്കുന്നതല്ല . ഈ വിജ്ഞാപന തീയതിക്കുശേഷം ടെണ്ടർ/ ലേല 
സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ടെണ്ടർ/ ലേലത്തിന് ബാധകമായിരിക്കും. 
വിൽപ്പനയ്ക്കുവെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സർക്കാർ വകുപ്പുകൾക്ക് ആവശ്യമായി വരുന്നപക്ഷം ആയതു കഴിച്ചുള്ള 
ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കുകയുള്ളു. പട്ടികയിൽ കാണിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ അളവ് ഏകദേശമാണ്. അളവിൽ വ്യത്യാസം 
വരാവുന്നതാണ്. ലേലം താഴെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അതത് ഡമ്പിംഗ് സൈറ്റിൽ ആരംഭിക്കുന്നതും തൽദിവസത്തെ 
വിൽപ്പനക്കായി ലോട്ടു ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തീരുന്നതുവരെ തുടരുന്നതുമായിരിക്കും. 


ലേലത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തലേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറങ്ങൾ ഈ ആഫീസിൽ നിന്നും 
വിലയായ 100 രൂപയും മൂല്യവർദ്ധിത നികുതിയും ഒടുക്കി വാങ്ങേണ്ടതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ ലേലദിവസം രാവിലെ 
9 മണിവരെ സ്വീകരിക്കുന്നതാണ്. 


24th MARCH 2009] 


FOREST DEPARTMENT 


145 


പട്ടിക 


IB 


IC 


തേക്കുകഴകൾ (എണ്ണം) 
ID IIC IID III 


IV 


തേക്ക് മറ്റു കാട്ടുമര ഡമ്പിംഗ് 
V ബില്ലറ്റ് തടികൾ സൈറ്റ് 

( MT ) ( M3) 
.. .. 8.208 അ ള്ളുങ്കൽ 


.. 


.. 


.. 


.. 


.. 


.. 


.. 


ക്രമ തോട്ടത്തിന്റെ പേരും തേക്കു 
നമ്പർ ശേഖരണ സ്വഭാവവും തടി 

| ( M3) 
1 24 - 9 - 2008 - ലെ ലേലത്തിലെ .. 
No-bid osloco 
1941 തേക്കുതോട്ടം 
പാണൻതോട് (അന്തിമവെട്ട്) 
1944 തേക്കുതോട്ടം പറക്കുളം 

(അന്തിമവെട്ട്) 
2 1941 തേക്കുതോട്ടം 

പാണൻതോട് (അന്തിമവെട്ട്) 
3 1944 തേക്കുതോട്ടം പറക്കുളം .. 

( അന്തിമവെട്ട്) 
4 1973 തേക്കുതോട്ടം 

കൊക്കാത്തോട് ബിറ്റ് 1 
( ഇടവെട്ട്) 
5 1976 തേക്കുതോട്ടം 

3 
കരിപ്പാൻതോട് ( ഇടവെട്ട്) 


.. 


209 


.. 


138 


.. 


69 


69 


7 


.. 


.. 


70 . 896 


70.896 


നടുവത്തുമൂഴി 


.... 


210 


210 


.. 


215 


.. 


200 


50 


50 


.. 


30 


14 . 000 


- ഞണവാൽ 


0 . 750 


. 


9 


. 


34 


.. 


110 


189 


66 


.. 


അള്ളുങ്കൽ 


.. 


40 


.. 


110 


. 


260 


290 


120 


അള്ളുങ്കൽ 


നിരതദ്രവ്യം : 

തേക്ക് രൂപ 20,000. 

മറ്റിനം - രൂപ 10,000. 
ലേല തീയതിയും സമയവും - 25- 4- 2009 രാവിലെ 10 മണി മുതൽ തുടർച്ചയായി. 


പകരം തീയതി 28 - 4 - 2009. 


കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസിലോ നടുവത്തുമൂഴി റെയിഞ്ചാഫീസിലോ പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടുക. 


( Sd.) 
Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


Konni. 


മാങ്കുളം ഡിവിഷൻ 


ലേലപ്പരസ്യം 
നമ്പർ സി 3 - 936 /2000 . 

| 2009 ഫെബ്രുവരി 27. 
മാങ്കുളം ഡിവിഷനിൽപ്പെട്ട താഴെ പട്ടികയിൽ പറയുന്ന 
റെയ്ഞ്ചുകളിലെ വിവിധ കേസുകളിൽപ്പെട്ട തൊണ്ടി തടികൾ, 
കഴകൾ, വിറക്, ഉരുപ്പടികൾ മുതലായവ പട്ടികയിൽ കാണിച്ചി 
രിക്കുന്ന തീയതികളിൽ അതാതു റെയ്ഞ്ചാഫീസുകളിൽവച്ചോ 
ഡിപ്പോ കോമ്പൗണ്ടിൽവച്ചോ 16 - 12 - 2008 - ലെ കേരള സർക്കാർ 
ഗസറ്റ് ( ഫോ റസ്റ്റ് ഷീറ്റ് 481 മുതൽ 488 വരെയുള്ള 
പേജുകളിൽ) ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) 
അവർകളുടെ 6 - 12 - 2008 പാ . ( 5) - 7865 / 08 കത്ത് പ്രകാരം 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ 
ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും അവയ്ക്ക് കാലാകാലങ്ങളിൽ 
ഉണ്ടാകുന്ന കൂട്ടിച്ചേർക്കലുകൾക്കും മാറ്റങ്ങൾക്കും തൊണ്ടി 
ലേല വ്യവസ്ഥകൾക്കും വിധേയമായി മാങ്കുളം ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്നതാണ്. 
ലേല നടപടികൾ മാങ്കുളം റെയ്ഞ്ചിൽ 11 മണിക്കും ആനക്കുളം 
റെയ്ഞ്ചിൽ ഉച്ചയ്ക്കു ശേഷം 2 മണിക്കും അതാതു ദിവസം 


ആരംഭിക്കുന്നതാണ്. ദർഘാസുകൾ ലേലദിവസം രാവിലെ 
8 മണിവരെ അതാത് റെയ്ഞ്ചാഫീസുകളിൽ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് ഫാറ ങ്ങൾ ബന്ധപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നോ റെയ് ബാ ഫീ സു ക ളിൽ നിന്നോ 
ലഭിക്കുന്നതാണ്. ഫാറവിലയായി 100 രൂപയും നിലവിലുള്ള 
വിൽപ്പന നികുതികളും ഈടാക്കുന്നതാണ്. നിശ്ചിത സമയത്തിനു 
ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. വാങ്ങു 
വാനുദ്ദേശിക്കുന്ന ലോട്ടുകളുടെ നമ്പരും അവയ്ക്ക് നൽകാൻ 
ഉദ്ദേശിക്കുന്ന വിലയും വ്യക്തമായി ദർഘാസിൽ രേഖപ്പെടു 
ത്തേണ്ടതാണ്. ഒരു പൊതു അവധി പ്രഖ്യാപിക്കുന്നതായാൽ 
അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് ലേലം 
നടത്തുന്നതായിരിക്കും. 

-- കേസിൽ ഉൾപ്പെട്ട കയറ്റു മതി ഇനം ഈട്ടി, തേക്ക്, 
ആഞ്ഞിലിത്തടികളും ലേലത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും. ലേല 
ത്തിൽ പങ്കുകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലം ആരംഭിക്കുന്ന 
തിന് മുൻപ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളുടെ 
ഗുണനിലവാരവും അളവുകളും കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
ലേലത്തിനുശേഷം ഇതു സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും 
പരിഗണിക്കുന്നതല്ല. ലേലത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നവർ 
ഈട്ടി, തേക്കു തടി എന്നിവയുടെ ലേല ത്തി നാ ണെ ങ്കിൽ 


146 


KERALA GAZETTE 


| [PART III 


(1) 


( 2) 


(3 ) 


(4) 


(5). 


( 6 


( 7) 


2 


40 


20 ,000 രൂപയും മറ്റ് തടികളുടെ ലേലത്തിനാണെങ്കിൽ 10,000 
രൂപയും മറ്റ് വനവിഭങ്ങളുടെ കാര്യത്തിൽ 2, 000 രൂപയും നിരത 
ദ്രവ്യമായി ലേലത്തിന് മുൻപ് കെട്ടിവയ്ക്കേണ്ടതാണ്. കോടതി 
ഉത്തരവ് വാങ്ങി ലേലം ചെയ്യുന്ന തടികളുടെയും മറ്റ് വനവിഭവങ്ങ 
ളുടെയും മുഴുവൻ ലേലത്തുകയും ലേ ദിവസം തന്നെ 
കെട്ടിവയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാതു 
റെയ്ഞ്ചാഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. 

പട്ടിക 


Walayar 
(Palakkad ) 


304-2009 BI-18 

B I -75 
B I -15 
C I -13 
C II - 45 
C III - 20 
C IV - 3 
BS - 3 


ലേലത്തീയതി- 2009 


ക്രമനമ്പർ 


75 


3 Aruvakkode 274-2009 

(Malappuram ) 


റെയ്ഞ്ചിന്റെ 
പേര് 


6|ഏപ്രിൽ ജൂൺ 

ജൂലായ് 
s|മേയ് -സെപ്റ്റംബർആഗസ്റ്റ് ഒക്ടോബർ -നവംബർ -6|ഡിസംബർ 


1 മാങ്കുളം 


16 


12 


11 14 


11 


9 


13 12 15 


Earnest Money Deposit : 
- Teak --Rs. 20,000 . 

Others -- Rs. 10, 000 . 
Cost of tender form - Rs.100 + VAT . 


2 ആനക്കുളം 


16 


12 


11 


14 


11 


9 


10 


12 


15 


ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, 
മാങ്കുളം ഡിവിഷൻ. 
അടിമാലി. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ, 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


( Sd .) 
Divisional Forest Officer 
(For and on behalf of the 

Governor of Kerala ). 


Timber Sales Division , 
Palakkad. 


TIMBER SALES DIVISION , PALAKKAD 


TENDER - CUM - AUCTION SALE NOTICE 


No. TSP2-1551/2008 . 


| 2nd March 2009 . 


It is hereby notified for the information of the public 
that the tender-cum auction Sale of Timber etc . mentioned 
in the schedule will be conducted at 10 a . m . subject to 
the sale conditions published in Kerala Gazette No. 50 
dated 16 -12 - 2008 by the Chief Conservator of Forests ( P ), 
Thiruvananthapuram vide Pro . (5 ) . 7698 / 08 dated 
26 - 12 -2008 . Further details can be had from the Depot 
Officer and from this Office during office hours . 


NILAMBUR NORTH DIVISION 

TENDER /AUCTION NOTICE 
No. B1- 1262/2009 . 

| 2nd March 2009 . 
It is hereby notified for the information of the public 
that the tender -cum -auction sale of Teak Poles available at 
dumping depot under Vazhikkadavu Range as mentioned 
in the schedule below will be conducted on the dates 
noted below by the Divisional Forest Officer , Nilambur 
North Division or any other officer authorised by him 
subject to the sale conditions published by the Chief 

Conservator of Forests, Thiruvananthapuram vide Number 
- Pro . ( 5 ) 2613 / 2008 dated 19 - 6 - 2008 in Kerala Gazette 

Number 26 dated 24 -6 -2008 . The Auction sale is subjected 
to the sale Conditions published by Government in time 
by time. If the date of auction happens to be a public 
holiday or if the sale is not conducted due to some 
incredible reasons like bundh etc . the sale will be 
conducted on alternative day noted below at the same 
place and time. 


SCHEDULE 


SCHEDULE 
- St. 

Auction Teak Teak Misc. Rose 
Depot Date Timber Poles Timber Wood 

( M ) ( Nos.) ( M ) 
(1) (2 ) (3) (4) (5) (6) (7) 
1 Nedumgayam 44-2009 A II -5 150 100 
| ( Malappuram ) 

AIII -10 
B I - 15 
B II -100 
A IV -5 
B III -100 
C III- 80 
B IV - 75 
CIV -100 
BS- 60 


Name of Plantations 

from which the 
materials extracted 


Approximate 

Quantity 


2003 TP 

TG 4th Poles — 525 Nos. 
Nellikuth 

TG 5th Poles — 7432 Nos. 

Kappukal - 1820 Nos. 
Name of Dumping Depot - Nellikuth 
Date and time of auction — 7 -4 - 2009, 10 a. m . 
Alternate date and time -- 21-4- 2009 , 10 a. m. 


24th MARCH 2009 ] 


FOREST DEPARTMENT 


147 


Further datails in this regard can be obtained from 
this office (Ph : 04931 220232 ) or the Range Office, 
Vazhikkadavu ( Ph : 04931 275322) during working hours. 


വഴിക്കടവ് റെയിഞ്ച് ഓഫീസിലോ ( ഫോൺ: 04931 275322) 
പ്രവൃത്തിസമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവ് ഉദ്ദേശമാണ്. കൃത്യമായ 
അളവ് ലേല സമയത്ത് അറിയിക്കുന്നതാണ്. 


- പട്ടിക 


ശരാശരി ഉൽപ്പന്നം 


വിഭവ സമാഹരണം 
നടത്തുന്ന തോട്ടങ്ങളുടെ 


-- പേര് 


2003 ടി . പി. 
നെല്ലിക്കുത്ത് 


4 -ാം തരം തേക്ക് കഴകൾ 525 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ - 7432 എണ്ണം 
കപ്പുകാൽ 1820 എണ്ണം 


നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ വഴിക്കടവ് റെയിഞ്ചിലെ 
ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവെച്ചിട്ടു ള്ളതും താഴെ 
പട്ടികയിൽ വിവരിച്ചിട്ടുളളതുമായ തേക്ക് കഴകളുടെ ലേലം 
താഴെ വിവ രിച്ച തീയതി യിലും സമയത്തും നില മ്പൂർ 
നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ 
ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. ചീഫ് ഫോറസ്റ്റ് കൺസർ 
വേറ്ററുടെ പാ . ( 5) 2613/ 2008 തീയതി 19- 6- 2008 -ാം നമ്പരായി 
കേരള ഗസറ്റ് നമ്പർ 26 തീയതി 24 - 6 - 2008 - ൽ പ്രസിദ്ധ 
പ്പെ ടു ത്തിയ പൊതു വായ ലേല നിബ ന്ധ ന ക ൾ ക്കും 
വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ദർഘാസ്/ ലേലം 
നടത്തുക. സർക്കാർ അതാത് സമയങ്ങളിൽ പ്രഖ്യാപിക്കുന്ന 
ലേല നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ലേലം 
നട ത്തു ക . ലേല ദിവസം അ വ ധി യായി വരി ക യോ 
അപ്രതീക്ഷിതമായി മറ്റെതെങ്കിലും കാരണത്താൽ ലേലം 
നട ത്താൻ പറ്റാതെ വരികയും ചെയ്താൽ താഴെ 
പട്ടികയിൽ കൊടുത്ത് പകരം തീയതിയിൽ അതേ സ്ഥലത്തും 
സമയത്തും ലേലം നട ത്തുന്ന താ ണ്. ലേലം സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ: 04931 220232 ) 


ഡമ്പിംഗ് ഡിപ്പോയുടെ പേര് - നെല്ലിക്കുത്ത്. 
ലേല തീയതിയും സമയവും - 7 -4- 2009, 10 മണി. 
അടുത്ത തീയതിയും സമയവും 21-4 - 2009, 10 മണി. 


Nilambur North Division , 
Nilambur. 


| ( Sd.) 
Divisional Forest Officer, 
(For and on behalf of the 

Governor of Kerala ). 


സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ബി1- 937 / 2009. 


2009 ഫെബ്രുവരി 25. 


സൗത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള ചെതലത്ത് ഫോറസ്റ്റ് റെയിഞ്ചിലെ 1968 പാതിരി നോർത്ത് തേക്ക് തോട്ടത്തിൽ 
നിന്നും മുറിച്ച് ശേഖരിച്ച വിവിധയിനം തേക്ക് കഴകൾ 7 -4 -2009 -ാം തീയതി 10 മണിക്ക് ചെതലത്ത് റെയിഞ്ചിലെ ഭൂദാനം ഡംപിംഗ് 
ഡിപ്പോയിൽ വച്ച് ലേലത്തിൽ വെയ്ക്കുന്ന സ്റ്റോക്ക് അനുസരിച്ച് 24 - 6- 2008 - ലെ കേരള ഗസറ്റ് നമ്പർ 26 - ലെ 253 മുതൽ 259 വരെ 
പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പ്രൊട്ടക്ഷൻ), തിരുവനന്തപുരം നമ്പർ പാ . (5)- 2613/ 08 തീയതി 12 -6 -2008 എന്ന 
നമ്പരിൽ പ്രസിദ്ധപ്പെടുത്തിയ ടെണ്ടർ / ലേല നിബന്ധനകളും സർക്കാർ തടി ഡിപ്പോകളിലെ ലേല വിൽപ്പന സംബന്ധിച്ച് 
കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി, സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടർ - കം - ഓക്ഷൻ സമ്പ്രദായത്തിൽ വിൽക്കുന്നതായിരിക്കും. ലേല 
തീയതിക്കുമുമ്പായി ഡിപ്പോയിൽ എത്തുന്ന എല്ലാ കഴകളും ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 


ലേലത്തീയതിയുടെ തൊട്ടു മുമ്പിലത്തെ പ്രവൃത്തി ദിവസം ഉച്ചയ്ക്കുശേഷം 2 .30 മണി വരെ ദർഘാസ് ഫോറങ്ങൾ 
ചെതലയം റെയിഞ്ചാഫീസിൽ നിന്നും ലഭിക്കുന്നതും പൂരിപ്പിച്ച മുദ്രവച്ച ദർഘാസുകൾ ലേല ദിവസം രാവിലെ 9 മണിവരെ 
ചെതലയം റെയിഞ്ച് ഓഫീസിൽ സ്വീകരിക്കുന്നതുമാ യിരിക്കും. ലേലദിവസം പണിമുടക്കോ പൊതു ഒഴിവ് ദിവസമോ 
ആയി വരികയാണെങ്കിൽ പ്രസ്തുത ടെണ്ടർ- കം - ഓക്ഷൻ അടുത്ത പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും 
സമയത്തും നടത്തുന്നതാണ്. പ്രസ്തുത ലേലത്തിൽ വിൽപ്പനയ്ക്ക് വയ്ക്കാത്തതോ വിൽപ്പന നടക്കാത്തതോ ആയ വിഭവങ്ങൾ 
16 - 4- 2009 -ാം തീയതി 10 മണിക്ക് അതേ ഡിപ്പോയിൽ വച്ച് നടത്തുന്നതാണ്. 


പോസ്റ്റ് ഓഫറുകൾ ലേല തീയതി മുതൽ 7 ദിവസത്തിനകം മുകളിൽ പറ ഞ്ഞ ഗസറ്റ് വിജ്ഞാ പ ന ത്തിലെ 
നിബന്ധനകൾ പ്രകാരം സ്വീകരിക്കുന്നതാണ്. 


Gaz .No. 12/2009/DTP (Forest ). 


148 


KERALA GAZETTE 


[PART III 


പട്ടിക 


ലേല് 
തീയതിയും 
സമയവും 


ലേല 
സ്ഥലം 


1 -ാം 


തേക്ക് കഴകളുടെ ഏകദേശ എണ്ണം 
തോട്ടത്തിന്റെ ച 

2 -ാം 3 -ാം 4 -ാം 5 -ാം ബില്ലറ്റ് വിറക് 
പേര് 

- ക്ലാസ് ക്ലാസ് ക്ലാസ് ക്ലാസ് ക്ലാസ് 
ബി സി ഡി ബി സി ഡി 


- 2 


450 


50 


15 1100 


120 


1700 


2200 


800 


4 


MT 


3 


MT 


7 - 4 - 2009 രാവിലെ 10 മണി ഭൂദാനം 
( വിൽപ്പനയാകാത്ത ഡംപിംഗ് 
ലോട്ടുകൾ 16 - 4- 2009 - ന് ഡിപ്പോ 
10 മണിക്ക് 
പുനർലേലം 
ചെയ്യുന്നതാണ്) 


1968 
പാതിരി 
നോർത്ത് 
തേക്ക് തോട്ടം 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
സൗത്ത് വയനാട് ഡിവിഷൻ, 
കൽപ്പറ്റ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


KANNUR DIVISION 


TENDER /AUCTION NOTICE 


No. KN- 1873/ 2008. 


| 24th February 2009 . 


It is hereby notified for the information of the public that Auction Sale of Teak Poles, Teak Firewood , Miscellaneous 
Fire Wood as shown in the schedule below , will be conducted by the undersigned or any other officer authorized by him 
subject to the conditions published by Chief Conservator of Forests (P ), Thiruvananthapuram vide No. Pro . (5 )- 7698 /08 
dated 6 -12 -2008, in Kerala Gazette No. 50 dated 16 - 12 -2008 . Tender forms can be had from the Divisional Forest Office , 
Kannur Division or Forest Range Office, Kannavam , till 3 p . m . on the previous working day of auction . Value of tender 
form is Rs. 100 + VAT. EMD is Rs. 20,000 . Sealed tender will be received till 9 a. m . on the date of auction at the 
concerned Range Office /Depot Office . 

| PAC _ Rs. 25,00,000 . 


SCHEDULE 


Range/ 
Dumping 
Depot 


Date & 
time of 
auction 


If re -auction 
required 


Name of 
Plantation 


Details of Produce 

II III IV V Teak 
Class Class Class Class Fire 


Miscellan 
eous Fire 


Class 


wood 


wood 


( Nos.) ( Nos.) ( Nos.) 


( Nos.) ( Nos.) ( MT) 


( MT ) 


120 


264 


392 


331 


14 


25 


10 


28 -42009 
at 10 a.m . 


Kannavam 214-2009 
Range at 10 a .m . 
Kannavam 
Section 
Changala Gate 
Dumping 
Depot 


1977 Teak & 
Soft wood 
Plantation 
Chennapoil 
Kannavam 

Section 


24th MARCH 2009] 


FOREST DEPARTMENT 


149 


Further details can be had from the office of the undersigned or from the Range Office concerned. The quantity 
of poles , firewood put up for Auction are only approximate . There is a chance for variation of quantities of materials. 


Phone. — 0497 2704848 (Kannur Forest Division ) 

- 0490 2300971 ( Kannavam Range ) 


കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള കണ്ണവം റെയിഞ്ചിലെ തേക്കുതോട്ടങ്ങളിൽനിന്നും തിന്നിംഗ് നടത്തി ശേഖരിച്ചതും താഴെ 
പട്ടികയിൽ വിവരിച്ചതുമായ വസ്തുക്കൾ അതിനെതിരെ കൊടുത്ത ഡമ്പിംഗ് ഡിപ്പോയിൽ വച്ച് പട്ടികയിൽ കാണിച്ച തീയതിയിൽ 
16 - 12 - 2008 -ാം തീയതിയിലെ 50 -ാം നമ്പർ കേരള ഗസറ്റിൽ ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ പാ (5)7698 / 08 തീയതി 6-12 -2008 ആയി 
പ്രസിദ്ധപ്പെടുത്തിയ ലേല നിബന്ധനകൾക്ക് വിധേയമായി കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോദർഘാസ്/ ലേല സമ്പ്രദായത്തിൽ ( ടെണ്ടർ കം ഓക്ഷൻ) വിൽക്കുന്നതാണ്. ലേല 
ദിവസം രാവിലെ 9 മണിവരെ അതാത് ഡിപ്പോ ഓഫീസുകളിലും റെയിഞ്ച് ഓഫീസുകളിലും മുദ്രവച്ച ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 


- ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും അതാത് റെയിഞ്ച് ഓഫീസുകളിൽനിന്നും ലേലത്തിന് 
നിശ്ചയിച്ച തീയതിക്ക് തൊട്ടുമുമ്പുള്ള പ്രവൃത്തി ദിവസം വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്നതാണ്. ഫോറം വില 
100 രൂപയും വാറ്റും. നിരതദ്രവ്യം 20, 000 രൂപയുമാണ്. അടങ്കൽ തുക - രൂപ 25,00,000. 


പട്ടിക 


റെയിഞ്ച് 
ഡമ്പിംഗ് 
ഡിപ്പോ 


പുനർ 
ലേലം 
ആവശ്യ 
മെങ്കിൽ 


ലേല 
തീയതിയും 
സമയവും 


തോട്ടത്തിന്റെ 


പേര് 


ഉൽപ്പന്നങ്ങളുടെ വിവരം 
I II II V V തേക്ക് പലജാതി 
തരം തരം തരം തരം തരം വിറക് വിറക് 
എണ്ണം എണ്ണം എണ്ണം എണ്ണം എണ്ണം ( MT) ( MT ) 


21 - 4 - 2009 


28 - 4 - 2009 


1978 


120 


120 


264 


264 


392 


392 


331 


331 


14 


25 


10 


21 -4-2009 

പകൽ 
10 മണി 


28 -4- 2009 
- പകൽ 
10 മണി 


6 


) 


കണ്ണവം 
റെയിഞ്ച് 
കണ്ണവം 
സെക്ഷൻ 
ചങ്ങല ഗേറ്റ് 
ഡംപിംഗ് 
ഡിപ്പോ 


1978 തേക്ക് & 
സോഫ്റ്റ് വുഡ് 

തോട്ടം, 
ചെന്ന പൊയിൽ, 

കണ്ണവം 
സെക്ഷൻ 


ലേല വിജ്ഞാപനം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ അളവ്, എണ്ണം കൃത്യമല്ല , ആയതിനാൽ മാറ്റത്തിന് വിധേയമാണ്. 
- ലേലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ കണ്ണോത്തുംചാലിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നോ 
കണ്ണവം റെയിഞ്ച് ഓഫീസിൽ നിന്നോ ലഭിക്കുന്നതാണ്. 


Divisional Forest Office , 
Kannur-12 . 


(Sd.) 

Divisional Forest Officer, 
( For and on behalf of the Governor of Kerala ). 


